ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഫസ്റ്റ് അഡീഷണൽ 

ജില്ലാ കോടതി മുമ്പാകെ 
0 . P . ( G & W ) No . 13/ 2009 


തിരുവനന്തപുരം II -ാം അഡീഷണൽ ജില്ലാ കോടതി 

മുമ്പാകെ 

2008 0 . P. ( G & W ) No. 113 
ഹർജിക്കാരി: 

ജെ . ആർ. ലക്ഷ്മി നന്ദകുമാർ, 
വൈശാഖ്, റ്റി . സി . 8 / 931, 
അരയല്ലൂർ, തിരുമല പി. ഒ., 

തിരുവനന്തപുരം- 6. 
എതിർകക്ഷി: ഇല്ല. 


Between : 


ഹർജികക്ഷികൾ: - 1. കാർത്തിക് മാധവ്, 

s/o Late M. മോഹനകുമാർ, 
റ്റി . സി . 3/ 840 , എം . എം . കുമാർ വിലാസ്, 
മുട്ടട പി. ഒ., കുറുങ്ങാനൂർ മുറി, 
കവടിയാർ വില്ലേജ്, 
തിരുവനന്തപുരം. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്: 


ടി നമ്പർ കേസിൽ ടി ഹർജികക്ഷിയെ പിതാവ് 
മര ണ പ്പെട്ടു പോയ മൈനർ ആയ സ്വാതി നന്ദ കു മാർ , 
സിദ്ദാർത്ഥ് നന്ദകുമാർ എന്നീ കുട്ടികളുടെ രക്ഷകർത്താവായി 
പ്രഖ്യാപിക്കുന്നതിലേക്കും മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ 
വസ്തുവകകളുടെ പൂർണ്ണ അവകാശം കിട്ടുന്നതിലേയ്ക്കായും 
ടി കേസ് നിലവിലുള്ളതാകുന്നു . 


2. Represented by S . A . അജ 

w /o Late coROMA2008 do . 


And 


മെന റായ സ്വാതി നന്ദ കു മാറിന്റെ യും ( 13 ) 
സിദ്ദാർത്ഥ് നന്ദകുമാറിന്റെയും (4 ) പിതാവിന്റെ മരണശേഷം ടി 
കുട്ടികളുടെ സംരക്ഷണ ചുമതല ടി ഹർജികക്ഷിയിൽ 
നിക്ഷിപ്തമാണ്. മരിച്ചു പോയ എം . വി . നന്ദകുമാറിന്റെ 
പേരിൽ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ 
ചേരനല്ലൂർ വില്ലേജിൽ സർവ്വേ 1105 / 1- ൽ ഉൾപ്പെട്ട 5. 68 സെന്റ് 
( 2 . 29 ആർ) വസ്തുവെ ടി മന റു കളെ സംരക്ഷിക്കു 
ന്നതിനും ഭാവിക്കുവേണ്ടിയും വിൽക്കുന്നതിനും കൈകാര്യം 
ചെയ്യുന്നതിനും അനുഭവിക്കുന്നതിനും ടി ഹർജികക്ഷിക്ക് 
പൂർണ്ണ അവകാശം ഉള്ളതാകുന്നു . ആകയാൽ ആർക്കെങ്കിലും 
കോട് തി യിൽ തർക്കം ബോധിപ്പിക്കാ നു ള്ള പക്ഷം കേസ് 
വിചാരണ വച്ചിരിക്കുന്ന 23 - 3- 2008 - ൽ തർക്കക്കാരൻ നേരിട്ടോ 
അഡ്വ ക്കേറ്റ് മുഖേനയോ അന്നേ ദിവസം പകൽ 
11 മണിക്ക് ബഹു മാ ന പ്പെട്ട കോട തി യിൽ ഹാജ രാ യി 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം തർക്കക്കാരെ 
കൂടാതെ ഹർജി തീർച്ചപ്പെടുത്തുന്നതാണെന്നുള്ള വിവരം 
ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


തിരുവനന്തപുരം, 
24 - 9 - 2008 . 


വി. പ്രതാപസിംഗ്, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


എതിർകക്ഷികൾ: - ഇല്ല. 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്: 
ഈ കേസിലെ 2 –ം ഹർ ജി കക്ഷി യു ടെയും 
പരേ ത നായ M. മോഹ ന കുമാറിന്റെയും മകനായി 1 -ാം 
ഹർജികക്ഷി കാർത്തിക് മാധവ് മെനർ ആകുന്നു . 2 -ാം 
ഹർജികക്ഷി ടി മൈനറുടെ മാതാവും നാച്വറൽ ഗാർഡിയനു 
മാകുന്നു . ടി പരേതനായ M . മോഹ ന കു മാറിന്റെ വക 
തിരു വ ന ന്ത പുരം താലൂക്കിൽ കവ ടി യാർ വില്ലേ ജിൽ 
കുറുങ്ങാനൂർ മുറിയിൽ Sy. No . 2764 സബ്ബ് നമ്പർ ഒന്നിൽ 
ഉൾപ്പെട്ട 3 ആർ 28 ച . മീ . പുരയിടവും ( പു തിയ പട്ടയ 
പ്രകാരം 7 .660 സെന്റ്) അതിനകത്തുള്ളവൃക്ഷങ്ങളും പഴയ 
TC 3/ 697 - പുതിയ TC 3 / 840 -ാം നമ്പർ കെട്ടിടത്തിന്റെ തെക്ക് 
ഭാഗങ്ങളും ഇലക്ട്രിക് മീറ്റർ ഫിറ്റിംഗ്സ്, വാട്ടർ പൈപ്പ് 
മുതലായവയും അളവിനകത്ത് ഉൾപ്പെട്ടുവരുന്ന ചുറ്റുമതിലും 
ഉള്ളതിൽ മൈനറുടെ അവിഭാജിത മൂന്നിലൊന്ന് ഉൾപ്പെടെ 
യുള്ള മൊത്തം വസ്തു വിൽക്കുന്നതിനും, ടി മൈനർക്ക് 
അവകാശപ്പെട്ട മൂന്നിലൊന്നു വസ്തു വിറ്റ തുക മൈനറുടെ 
താല്പര്യത്തിലും നേട്ടത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നതിനു 
വേണ്ടി മാതാവും നാച്വറൽ ഗാർഡി യ നു മായ 2 -ാം 
ഹർജി ക്കാ രിയെ അ നു വ ദിച്ചും, ടി മെന റി ന്റെ യും 
വസ്തു വി ന്റെ യും ലീഗൽ ഗാർ ഡി യ നായി നിയ മിച്ച് 
ഉത്തര വു ണ്ടാകു ന്ന തിനു വേണ്ടിയാണ് ടി കേസ് ഫയൽ 
ചെയ്തിട്ടുള്ളത്. 2 -ാം ഹർജിക്കാരിയെ മേൽ പ്രകാരം ലീഗൽ 
ഗാർഡിയനായി നിയമിക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം 13 - 3 - 2009 -ാം തീയതി 11 മണിക്ക് ടി 
കോടതി മുൻപാകെ ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ട 
താണ്. അല്ലാത്തപക്ഷം ആർക്കും ആക്ഷേപം ഇല്ല എന്നു 
തീരുമാനിച്ച് ടി ഹർജി തീർപ്പുകൽപ്പിക്കുന്നതാകുന്നു. 


തിരുവനന്തപുരം, 


- M. ഹരിലാൽ, 
ഹർജികക്ഷികൾഭാഗം അഡ്വക്കേറ്റ്. 


31 - 1 - 2009. 


